Kerala Gazette No. 17 dated 2nd October 2012 . 
PART I 


Section ii 


GOVER 


VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഐ ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 21484 ലെഗ്. ഐ2/ 2011/ നിയമം. 


2012 ഏപ്രിൽ 2. 
തിരുവനന്തപുരം, 1934 ചൈതം 13. 


കേരള സംസ്ഥാന നിയമസഭയുടെ ഇനിപറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ഏപ്രിൽ 1 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി. കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 4 -ാം ആക്റ്റ് 


2012 - ലെ ശമ്പളവും ബത്തകളും നൽകൽ 

(രണ്ടാം ഭേദഗതി) ആക്റ്റ് 


1951- ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ആക്റ്റ് 


പീഠിക . - 1951 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് ഇതിനു ശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ ഇനി പറയുംപ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2012 - ലെ ശമ്പളവും 
ബത്തകളും നൽകൽ (രണ്ടാം ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


(2 ) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 3 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951- ലെ ശമ്പളവും ബത്തകളും നൽകൽ 
ആക്റ്റിലെ ( 1951 - ലെ XIV ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്ക പ്പെടുക), 3 -ാം വകുപ്പിൽ, “ ഏഴാ യി രത്തി അഞ്ഞൂറ് രൂപ ” എന്ന 
വാക്കുകൾക്ക് പകരം “പന്ത്രണ്ടായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 3. 4 -ാം വകു പ്പിന്റെ ഭേദ ഗ തി . - പധാ ന ആക്റ്റിലെ 4 -ാം വകു പ്പിൽ, 
“ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “പന്ത്രണ്ടായിരം രൂപയ്ക 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


4. 5 സി വകുപ്പിന്റെ ഭേദ ഗ തി . - പ്രധാന ആക്റ്റിലെ 5 സി വകു പ്പിൽ, 
“രണ്ട് ലക്ഷം രൂപ ” എന്ന വാക്കുകൾക്ക് പകരം “അഞ്ച് ലക്ഷം രൂപ ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 5. 6 -ാം വകു പ്പിന്റെ ഭേദ ഗ തി . - പധാന ആക്റ്റിലെ 6 -ാം വകു പ്പ് , 
( 2 ) -ാം ഉ പ വകു പ്പിൽ “ അയ്യാ യിരം രൂപ എന്ന വാക്കു ക ൾ ക്ക് പകരം 
“പതിനായിരത്തി അഞ്ഞൂറ് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 6. 8 -ാം വകു പ്പിന്റെ ഭേദ ഗ തി . - പധാ ന ആക്റ്റിലെ 8 -ാം വകു പ്പ് , 
(1) -ാം ഉപവകുപ്പിൽ, - 

- (1) ( എ ) ഖണ്ഡത്തിൽ “മുന്നൂറ് രൂപ ” എന്ന വാക്കു കൾക്ക് പകരം 
“ആയിരം രൂപ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( 2) (എഎ ) ഖണ്ഡത്തിൽ “ അയ്യായിരം രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“പന്ത്രണ്ടായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( 3) ( ബി ) ഖണ്ഡത്തിന്റെ ക്ലിപ്സ് നിബന്ധനയിൽ “പതിനായിരം രൂപ ” എന്ന 
വാക്കുകൾക്ക് പകരം “ പതിനയ്യായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 
- 7. 8എ വകുപ്പിന്റെ ഭേദഗതി. - (1) പ്രധാന ആക്ടിലെ 6എ വകുപ്പിൽ, 

- ( 1) ( 5 ) -ാം ഉപ വകു പ്പിൽ “ അയ്യാ യിരം രൂപ ” എന്ന വാക്കുകൾക്ക് 
പകരം “ഏഴായിരത്തി അഞ്ഞൂറ്രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( 2 ) (5 ) -ാം ഉപ വ ക പ്പിനു ശേഷം ഇനി പറയുന്ന ഉ പ വ കു പ്പു കൾ 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “(5എ ) ( 3) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഒരോ അംഗത്തിനും 
പ്രതിമാസം ആയിരം രൂപയുടെ ഇൻഫർമേഷൻ ബത്തയ്ക്കും പ്രതിമാസം മൂവായിരം 
രൂപയുടെ സംപൂവറി ബത്തയ്ക്കും അവകാശമുണ്ടായിരിക്കുന്നതാണ്; 

(5ബി) ഇതിലേക്കായി ഉണ്ടാക്കിയേക്കാ വു ന്ന അങ്ങ നെയുള്ള 
ചട്ടങ്ങൾക്ക് വിധേയമായി (3) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഒരോ അംഗത്തിന്റെയും 
രണ്ട് സ്റ്റാഫുകളിൽ ഒരോരുത്തർക്കും പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ 
സ്റ്റാഫ് ബത്തയായി നിയമസഭാ സെക്രട്ടേറിയറ്റ് നേരിട്ട് നൽകേണ്ടതാണ്. . 

- 8. 8ബി എന്ന പുതിയ വകു പ്പ് ചേർക്കൽ. - പധാ ന ആക്റ്റിലെ 8 എ 
വകുപ്പിനു ശേഷം ഇനി പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ഒബി വാഹന വായ്പയും ഭവന നിർമ്മാണ വായ്പയും. 
- ഇതിലേക്കായി ഉണ്ടാക്കിയേക്കാവുന്ന അങ്ങനെയുള്ള ചട്ടങ്ങൾക്ക് വിധേയമായി 
സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ്, മന്ത്രിമാർ 
എന്നിവരല്ലാതെയുള്ള ഓരോ അംഗത്തിനും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പലിശ 
രഹിത വാഹന വായ്പയുംകുറഞ്ഞ പലിശ നിരക്കിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള 
ഭവന നിർമ്മാണ വായ്പയും ലഭിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. 

- 9. 9എ വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്റ്റിലെ 9എ വകുപ്പ്, ( 1) -ാം 
ഉപവകുപ്പിൽ “ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“രണ്ട് ലക്ഷം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


10 . പട്ടികയുടെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ പട്ടികയിൽ, - 


( 1) I -ാം ഇനത്തിൽ - 


( എ ) (1) -ാം ഉപ ഇനത്തിൽ, 


(i) ( എ ) ഖണ്ഡത്തിൽ, “കിലോമീറ്ററിന് എട്ട് രൂപ ” എന്ന വാക്കുകൾക്ക് 
പകരം “ കിലോമീറ്ററിന് പത്ത്രൂപ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(i) ( സി ) ഖണ്ഡത്തിൽ, “ അറുന്നൂറ് രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“ ഏഴുന്നൂറ്റി അൻപത് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( ബി ) (2) -ാം ഉപ ഇനത്തിൽ, 


(i ) ( എ ) ഖ ണ്ഡത്തിൽ, “ കിലോമീറ്ററിന് എട്ട് രൂപ എന്ന 
വാക്കുകൾക്ക് പകരം “ കിലോമീറ്ററിന് പത്ത്രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(ii ) ( സി ) ഖണ്ഡത്തിൽ, “എഴുന്നൂറ് രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“ തൊള്ളായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(2 ) II -ാം ഇനത്തിൽ, - 


( എ ) (1) -ാം ഉപ ഇനത്തിൽ, 


(i) ( എ ) ഖ ണ്ഡത്തിൽ, “കിലോമീറ്ററിന് ആറ് രൂപ എന്ന 
വാക്കുകൾക്ക് പകരം “കിലോമീറ്ററിന് ഏഴ് രൂപ്” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


(ii ) ( ബി ) ഖണ്ഡത്തിൽ, “അഞ്ഞൂറ് രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“ഏഴുന്നൂറ്റി അൻപത് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( ബി ) ( 2) -ാം ഉപ ഇനത്തിൽ, 


( i ) ( ബി ) ഖണ്ഡത്തിൽ, “ കിലോ മീറ്ററിന് നാല് രൂപ എന്ന 
വാക്കുകൾക്ക് പകരം “കിലോമീറ്ററിന് ആറ് രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(ii ) ( സി) ഖണ്ഡത്തിൽ, “ അറുന്നൂറ് രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“ തൊള്ളായിരം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


റ്റി . വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


